Regn . No. KERBIL / 2012/ 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

2020 


सत्यमेव जयते 


Reg. No, KL /TV ( N )/ 634/ 2018-20 


COVERNMENT 


സം 


OF 


KERALA 


കേരള 
KERALA GAZETTE 


ഗസററ് 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


2020 ഏപ്രിൽ 14 
14th April 2020 


വാല്യം 9 


നമ്പർ 


1195 മേടം 1 
1st Medam 1195 


15 


Vol . IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ചൈതം 25 
25th Chaithra 1942 


PART III 


Labour Department 


നോട്ടീസ് 


2020 മാർച്ച് 9. 


നമ്പർ ബി -25 20 . 

ഇ.സി.സി. -12 /18. 


( ശീമ തി സൽ വി w/ o ബാല മു രു ക ൻ , ഹൗസ് 
നമ്പർ 41141, എച്ച്. എം .എൽ. ലോവർ 

ഡിവിഷൻ, 
സൂര്യനെല്ലി പി . ഒ . എന്ന തൊഴിലുടമയുടെ കീഴിൽ ജോലി 
നോക്കിവരവെ 2-7-2017 -ാം തീയതിയിൽ ജോലിക്കിടയിലുണ്ടായ 
അപകടത്തിൽ മരണമടഞ്ഞ ശീ . ഈശ്വരൻ, സൂര്യനെല്ലി 
എസ്റ്റേറ്റ്, സെൻട്രൽ ഡിവിഷൻ, നിയർ സൂര്യനെല്ലി കമ്പനി 
ഹോസ്പിറ്റൽ, ചിന്ന ക്ക നാൽ- 685 618, ഇടുക്കി എന്ന 
തൊഴിലാളിയുടെ ആശ്രിതർക്ക് എംപ്ലോയീസ് കോമ്പൻസേഷൻ 
നൽകുന്നതിനായി തൊഴിലുടമ ? 9,41,218 ( ഒൻപത് ലക്ഷത്തി 
നാല്പത്തൊന്നായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് രൂപ മാത്രം) 
ഈ കോടതി മുമ്പാകെ കെട്ടിവെച്ചിട്ടുണ്ട്. എംപ്ലോയീസ് 
കോമ്പൻ സ ഷൻ ആക്റ്റിലെ 2 ( 1 ) ( ഡി ) വകുപ്പ് 
അ നു സ രിച്ച് നിർ വ ചിച്ച പ്രകാരം ടിയാന്റെ 
സമയത്തെ ആശ്രിതർ (1) ശ്രീമതി രാമു ( മാതാവ്) സൂര്യനെല്ലി 
എസ്റ്റേറ്റ്, സെൻടൽ ഡിവി ഷൻ, സൂര്യ നെല്ലി പി . ഒ ., 


ചിന്നക്ക നാൽ- 685 618 , ഇടുക്കി ( 2 ) ശീമതി പരമേശ്വരി 
( ഭാര്യ ) സൂര്യനെല്ലി എസ്റ്റേറ്റ്, ലോവർ ഡിവിഷൻ, നിയർ 
സൂര്യനെല്ലി കമ്പനി ഹോസ്പിറ്റൽ, ചിന്നക്കനാൽ- 685 618 , 
ഇടുക്കി (3 ) നിവിൻ, ഇ . (മകൻ), ( 4 ) കുമാരി തിവിയ (മകൾ) 
എന്നിവർ മാത്രമായിരുന്നെന്ന് ശാന്തൻപാറ അസിസ്റ്റന്റ് ലേബർ 
ഓഫീസർ അന്വേഷണം നടത്തി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 
ഇപ്രകാരമുള്ളആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റാരെങ്കിലു 
മുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം ഈ 
കോടതി മുൻപാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് 
തെളിയിക്കേ ണ്ട തു മാ ണ് . നിർദ്ദിഷ് സമ യത്തിനകം 
യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ കെട്ടിവെച്ച നഷ്ട 
പ രിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം സമർപ്പിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


മ ര ണ 


( ഒപ്പ്) 
ഇൻഡസ്ട്രിയൽ എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണർ & 

ട്രൈബ്യൂണലിന്റെ ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ. 
കാര്യാലയം, ഇടുക്കി. 


Gaz, No. 15 / 2020/DTP (Labour ). 


161 


31st MARCH 20201 


LABOUR DEPARTMENT 


46 


നോട്ടീസ് 


(2 ) 


നമ്പർ ഇ1-916 2019. 


2020 മാർച്ച് 9. 


കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ്, ഇലക്ട്രിക്കൽ 
സെക്ഷൻ ഷൊർണ്ണൂർ എന്ന തൊഴിലുടമയുടെ കീഴിൽ ജോലി 
ചെയ്ത് വരവെ 10-6-2019 - ന് അപകടം സംഭവിച്ച് മരണമടഞ്ഞ 

ശീ . രാജേഷ്, കെ . എന്ന തൊഴിലാളിയുടെആശ്രിതർക്ക് 
നഷ്ടപരിഹാരം നൽകുന്നതിനായി കേരള സംസ്ഥാന വൈദ്യുതി 
ബോർഡ് ലിമിറ്റഡ്? 7,30,480 (എഴു ലക്ഷത്തിമുപ്പതിനായിരത്തി 
നാ നൂറ്റി എൺപത് രൂപ മാത്രം) ഈ കോടതി മുമ്പാകെ 
കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക് 
1923-2 (1) ( ഡി ) വകുപ്പ്അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ 
മരണ സമയത്തെ ആശിതരായി ചുവടെ ചേർത്തിരിക്കുന്ന 
പട്ടികയിൽ ഉൾപ്പെടുന്നവർ മാത്രമേയുള്ളൂവെന്ന് അസിസ്റ്റന്റ് 
ലേബർ ഓഫീസർ, ഷൊർണ്ണൂർ അന്വേഷണം നടത്തിറിപ്പോർട്ട് 
ചെയ്തിരിക്കുന്നു. 


നമ്പർ 21-588 2018 . 

2020 മാർച്ച് 10 . 
ശീ , ബാല ചന്ദൻ s / o തിരു മലചെട്ടിയാർ, രാമാനുജ 
നിലയം, ഊട്ടി എന്ന തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്ത് 
വ രവെ 16 -1-2002 - ന് അപകടം സംഭ വിച്ച് മ ര ണ മടഞ്ഞ 
ശീ . ലക്ഷ്മ ണൻ എന്ന തൊഴിലാളിയുടെആശ്രിതർക്ക് 
നഷ്ടപരിഹാരം നൽകുന്നതിനായി ന്യൂ ഇന്ത്യാ അഷ്വറൻസ് 
കമ്പനി ലിമിറ്റഡ് ? 5,85,756 ( അഞ്ച്ലക്ഷത്തിഎൺപത്തി 
അയ്യായിരത്തി എഴുന്നൂറ്റിയമ്പത്തിആറ്രൂപ മാത്രം) ഈ കോടതി 
മുമ്പാകെ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ളനഷ്ടപരിഹാര 
ആക്ട് 1923-2 (1) ( ഡി ) വകുപ്പ്അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം 
ടിയാന്റെ മരണസമയത്തെആശ്രിതരായി ചുവടെചേർത്തിരിക്കുന്ന 
പട്ടികയിൽ ഉൾപ്പെടുന്നവർ മാത്രമേ ഉള്ളൂവെന്ന് ഡെപ്യൂട്ടി 
ഇൻസ്പെക്ടർ ഓഫ് ലേബർ കുനൂർ, നീലഗിരി, തമിഴ്നാട് 
അന്വേഷണം നടത്തിറിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 


മരണമടഞ്ഞ 


മരണമട 


പേര് 


കമ 
നമ്പർ 


തൊഴിലാളി 
യുമായുള്ള 


മേൽവിലാസം 


പേര് 


കമ 
നമ്പർ 


തൊഴിലാളി ജനന മേൽവിലാസം 
യുമായുള്ള തീയതി 


ബന്ധം 


ബന്ധം 


1 ശ്രീമതി ജയലക്ഷ്മിലത 


ഭാര്യ 


1 ശ്രീമതി സസിത 


ഭാര്യ 


2 കുമാരി സംഗീത 


മകൾ 


കാട്ടുകുര 
ഹൗസ്, 
കള്ളിപ്പാടം 


4462 , ലോവർ 
ടുസെറ്റ്, 
അബോയിസ് കമ്പനി 
നീലഗിരി ജില്ല , 
തമിഴ്നാട് 


14-11-2008 


2 കുമാരി ആരതി, കെ . മകൾ 

( മൈനർ) 


പി . ഒ ., 


ഷൊർണ്ണൂർ, 
പാലക്കാട് 


3 ശീമതി ജാനകി, കെ . മാതാവ് 


പിൻ-679 122 


ഇപകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന 
മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസ 
ത്തി നകം എന്റെ മുമ്പാക 

രേഖാമൂലം 

എഴുതി 
സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിശ്ചിത 
സമയ പരിധിക്കകം യാതൊരു വിധ ത്തിലുള്ള അവ കാശ 
വാദങ്ങളും ലഭിച്ചില്ലെങ്കിൽ കെട്ടിവച്ച നഷ്ടപരിഹാരത്തുക 
മുഴു വനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 

വിത ര ണം 
ചെയ്യുന്നതാണ്. ആയതിനു ശേഷം ലഭിക്കുന്ന അവകാശ 
വാദ ങ്ങൾ ഒന്നുംതന്ന 

യാതൊ രു കാ ര ണ വ ശാലു ം 
പരിഗണിക്കുന്നതല്ല. 


ഇപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന 
മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ളഅവകാശം ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസ 
ത്തി നകം എന്റെ 

മു മ്പാകെ 

രേഖാമൂലം എഴുതി 
സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിശ്ചിത 
സമയപരിധിക്കകംയാതൊരു വിധത്തിലുള്ള അവകാശ വാദങ്ങളും 
ലഭിച്ചില്ലെ ങ്കിൽ കെട്ടി വച്ച 

ന ഷ് ട പ രി ഹാ ര ത്തു ക 
മുഴു വനും മേൽപ്പറഞ്ഞ വ്യക്തികൾ ക്ക് 

വിത ര ണം 
ചെയ്യുന്നതാണ്. ആയതിനു ശേഷം ലഭിക്കുന്ന അവ കാശ 
വാദ ങ്ങൾ ഒന്നുംതന്ന യാതൊരു 

കാര ണ വ ശാലും 
പരിഗണിക്കുന്നതല്ല . 


വ്യാവസായിക 

ട്രൈബ്യൂണലിന്റെ 
കാര്യാലയം, പാലക്കാട്. 


( ഒപ്പ്) 

കമ്മീഷണർ, 
എംപ്ലോയീസ് കോമ്പൻസേഷൻ 
( വ്യാവസായിക ട്രൈബ്യൂണൽ). 


162 


